Kerala Gazette No. 49 dated 9th December 2008 


PART I 


Section ji 


9 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണ -യൂണിഫിക്കേഷൻ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 8874 ലെഗ്.യൂണി. 3/08 / നിയമം. 


2008 ജൂൺ 9. 
തിരുവനന്തപുരം, - 

1930 ജ്യേഷ്ഠം 19. 


2008 ജൂൺ 9 -ാം തീയതി ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ താഴെപ്പറയുന്ന 
ഓർഡിനൻസ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻ പ്രകാരം, 


പി. എസ്. ഗോപിനാഥൻ, 
- നിയമവകുപ്പ് സെക്രട്ടറി. 


G . 685 /2008. 


2008 - ലെ 15 -ാം നമ്പർ ഓർഡിനൻസ് 


2008 - ലെ ഉയർന്ന നിയമ പഠന ത്തിനുള്ള ദേശീയ 

സർവ്വകലാശാല ( ഭേദഗതി) ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ അൻപത്തിയൊൻപതാം സംവൽസരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 


2005 - ലെ ഉയർന്ന നിയമ പഠനത്തിനുള്ള ദേശീയ സർവ്വകലാശാല 

ആക്ട് ഭേദഗതി ചെയ്യുന്നതിനുള്ള 

- ഒരു 
ഓർഡിനൻസ് 


പീഠിക - കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര 
നടപടിയെടുക്കേണ്ടത്ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള ഗവർണ്ണർക്ക് 
ബോദ്ധ്യമായിരിക്കുന്നതിനാലും; 


- ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം (1) -ാം 
ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ താഴെ 
പറയുന്നഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 
- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1) ഈ ഓർഡിനൻസിന് 2008- ലെ ഉയർന്ന 
നിയമ പഠനത്തിനുള്ള ദേശീയ സർവ്വകലാശാല ( ഭേദഗതി) ഓർഡിനൻസ് എന്ന് പേര് 
പറയാം. 

(2) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


2. 2005 - ലെ 27 -ാം ആക്റ്റ് താൽക്കാലികമായി ഭേദഗതി ചെയ്യണമെന്ന്. ഈ 
ഓർഡിനൻസ് നിലവിലിരിക്കുന്ന കാലത്ത്, 2005- ലെ ഉയർന്ന നിയമ പഠനത്തിനുള്ള ദേശീയ 
സർവ്വകലാശാല ആക്റ്റിന് (2005- ലെ 27) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ്എന്നാണ് 
പരാമർശിക്കപ്പെടുക) 3 മുതൽ 8 വരെ വകുപ്പുകളിൽ വിനിർദ്ദേശിച്ചിരിക്കുന്ന ഭേദഗതികൾക്ക് 
വിധേയമായി പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. 

- 3. പീഠികയുടെ ഭേദ ഗതി. പ്രധാന ആക്ടിലെ പീഠിക യിൽ, “ സ്വാശ്രയ 
അടിസ്ഥാനത്തിൽ എന്ന വാക്കുകൾ വിട്ടുകളയേണ്ടതാണ്. 


4. 3 -ാം വകുപ്പിന്റെ ഭേദഗതി. -- പ്രധാന ആക്ടിലെ 3 -ാം വകുപ്പിൽ “ സ്വാശയ ” എന്ന 
വാക്ക് വിട്ടുകളയേണ്ടതാണ്. 


- 5. 12 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിലെ 12 -ാം വകുപ്പിൽ ( xi) -ാം 
ഇനത്തിനുശേഷംതാഴെപ്പറയുന്ന ഇനങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

- “( xiഎ ) പ്രിൻസിപ്പൽ സെക്രട്ടറി, ധനകാര്യ വകുപ്പ്, കേരള സർക്കാർ ; 


( xiബി) ഉന്നതവിദ്യാഭ്യാസ കൗൺസിലിന്റെ നിർവ്വാഹക സമിതി അതിന്റെ 
അംഗങ്ങളിൽ നിന്നും നാമനിർദ്ദേശം ചെയ്യുന്ന ഒരംഗം ; ”. 


- 6. 17 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്ടിലെ 17 -ാം വകുപ്പിൽ, - 


- ( i) ഇനം ( vi)- ൽ , നിലവിലുള്ള വാക്കുകൾക്ക് ശേഷം, താഴെപ്പറയുന്ന 
വാക്കുകൾ ചേർക്കേണ്ടതാണ്, അതായത്. - 


- “അല്ലെങ്കിൽ അദ്ദേഹം നാമ നിർദ്ദേശം ചെയ്യുന്ന ഉന്നത വിദ്യാ ഭ്യാസ 
വകുപ്പിലെ സർക്കാർ ജോയിന്റ് സെക്രട്ടറിയുടെ പദവിയിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ; ; 


- ( ii) ഇനം ( vii )- ൽ, നിലവിലുള്ള വാക്കുകൾക്ക് ശേഷം, താഴെപ്പറയുന്ന 
വാക്കുകൾ ചേർക്കേണ്ടതാണ്, അതായത്. - 


“അല്ലെങ്കിൽ അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യുന്ന നിയമ വകുപ്പിലെ സർക്കാർ 
ജോയിന്റ് സെക്രട്ടറിയുടെ പദവിയിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ; ; 


( iii ) ഇനം ( xii ) -നുശേഷം, താഴെപ്പറയുന്ന ഇനങ്ങൾ ചേർക്കേണ്ടതാണ്, 
അതായത് - 


- “( xiii ) സർക്കാർ പ്രിൻസിപ്പൽ സെക്രട്ടറി, ധനകാര്യ വകുപ്പ്അല്ലെങ്കിൽ അദ്ദേഹം 
നാമനിർദ്ദേശം ചെയ്യുന്ന ധനകാര്യ വകുപ്പിലെ സർക്കാർ ജോയിന്റ് സെക്രട്ടറിയുടെ 
പദവിയിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ; 

- ( xiv) ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിലെ അംഗങ്ങൾക്കിടയിൽ നിന്നും 
നിർവ്വാഹക സമിതി നാമനിർദ്ദേശം ചെയ്ത ഒരംഗം; 


| ( xv) സർക്കാർ നാമനിർദ്ദേശം ചെയ്ത രണ്ട് നിയമ വിദഗ്ദ്ധർ, അതിൽ ഒരാൾ 
വനിത ആയിരിക്കേണ്ടതാണ്. . 

- 7. 27 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്റ്റിലെ 27 -ാം വകുപ്പിൽ (1) -ാം 
ഉപവകുപ്പ്, ( എ ) ഖണ്ഡത്തിനുപകരം താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 
അതായത്. - 


“( എ ) കേരള ബാർ കൗൺസിലിന്റെ ഒരു നോമിനി ”. 


- 8. 46എ . എന്ന പുതിയ വകുപ്പ് കൂട്ടിച്ചേർക്കൽ. -- പ്രധാന ആക്റ്റിലെ 46 -ാം 
വകുപ്പിനുശേഷംതാഴെപ്പറയുന്ന വകുപ്പ്കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

- “ 46എ . നിർദ്ദേശം നൽകുന്നതിനുള്ള സർക്കാരിന്റെ അധികാരം.- - സർവ്വകലാശാല 
യിലേക്കുള്ള വിദ്യാർത്ഥികളുടെ ഫീസ് നിർണ്ണയവും പ്രവേശനവും സംബന്ധിച്ച് 
കാലാകാലങ്ങളിൽ സർക്കാർ പുറപ്പെടുവിക്കുന്ന ആദേശങ്ങൾ പരിഗണിക്കു വാൻ 
സർവ്വകലാശാലയ്ക്ക് നിർദ്ദേശം നൽകുന്നതിന് സർക്കാരിന് അധികാരം ഉണ്ടായിരി 
ക്കുന്നതാണ്. 


- എന്നാൽ അങ്ങനെയുള്ള നിർദ്ദേശത്തിന്മേൽ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ 
തീരുമാനം അന്തിമമായിരിക്കുന്നതാണ്. . 


ആർ. എൽ. ഭാട്ടിയ , 

ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ) 
എസ്. കുമാരി സുധ, 
നിയമവകുപ്പ്അഡീഷണൽ സെക്രട്ടറി. 


